( 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg .No. KL/TV(N )/634/ 2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


S 


GOVERN 


കയ 


രള സർ 


രകാർ 


NMENT OF 


KERALA 


27 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 നവംബർ 14 
| 14th November 2017 

1193 തുലാം 29 
29th Thulam 1193 
1939 കാർത്തികം 23 
23rd Karthika 1939 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Medical Education Department 


ദർഘാസ് പരസ്യം 

പോസ്റ്റേജ് സ്റ്റാമ്പ്, ഡ്രാഫ്റ്റ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 

വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറം വി . പി . പി 
നമ്പർ എ3/ 27524/ 2017 / എം . സി. റ്റി. 2017 ഒക്ടോബർ 23 . 

ആയി അയയ്ക്കുന്നതല്ല. 
- തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ദർഘാസ് നമ്പർ 86 /2017. 
ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന സ്റ്റാഫ് ക്യാന്റീൻ 

അടങ്കൽ തുക - - 4,75, 000. 
നട ത്തു ന്ന തി ലേക്കായി നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച 

നിരതദ്രവ്യം - 1 %. 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് അടക്കം 
ചെയ്യുന്ന കവറിനുമുകളിൽ ദർഘാസ് നമ്പർ എഴുതേണ്ടതും 

ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി അടക്കം) - 1, 580 
വ്യക്ത മായി പൂരിപ്പിച്ച് വെട്ടിത്തിരു ത്ത ലു കൾ ഇല്ലാതെ ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം-695 011 സമയവും 30 - 11 - 2017 , 3 മണി. 
കേരളം എന്ന വിലാ സ ത്തിൽ അ യ യ്ക്കേ ണ്ട തുമാ ണ് . ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
ദർ ഘാ സു കൾ താഴെ ചേർത്തിട്ടുള്ള തീയ തി യി ലും സമയവും - 5 - 12 - 2017 , 2. 30 മണി. 
സമയത്തും അപ്പോൾ ഹാജ രായിട്ടുള്ള ദർഘാസ് 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 5 - 12 - 2017 , 
സമർപ്പിച്ചവരുടെ യോ , അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള - 3 മണി. 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് നിരക്ക് പ്രാബല്യത്തിലിരിക്കുന്ന തീയതി 
വൈകി കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 

31 - 3 - 2018 . 
ദർഘാസ് സമർപ്പി ക്കു വാൻ താൽ പ ര്യ മു ള്ള വർ 

- കൂടു തൽ വിവ ര ങ്ങ ൾ പവർ ത്തി സമ യത്ത് ഈ 
മെഡിക്കൽ കോളേജ് ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 

ആഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെൻഡർ 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുക്കുന്ന 

- നട പടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടി വയ്ക്കു ന്ന തി നോ 
(പകാരം തുക അടച്ചാൽ ലഭിക്കുന്ന താ ണ്. ദർഘാസ് 

നിർത്തിവയ്ക്കുന്നതിനോ ഉള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്കുകൾ, നിക്ഷിപ്തമാണ്. 
Gaz . No. 45/2017 /DTP (Medical Education ). 

343 


14th Nov . 2017 ] 


MEDICAL EDUCATION DEPARTMENT 


ആഹാരസാധനങ്ങളുടെ യൂണിറ്റ് 

പേര് 


വില 
പൊതുജനം സ്റ്റാഫ് 

സ്റ്റുഡന്റസ് 


ലഘുഭക്ഷണം 
1. പഴം പൊരി 
2. വെജ് കട്ലറ്റ് 

ചിക്കൻ കട്ലറ്റ് 
- സമോസ 
5 . ഉഴുന്നുവട 
6. പരിപ്പുവട 

ഉള്ളിവട 
8. വൽസൻ 
9. വെജ് പപ്പ്സ് 
10. മീറ്റ് പപ്പ്സ് 
11. എഗ്ഗ് പപ്പ്സ് 
12 . ബജി 
പ്രഭാത ഭക്ഷണം 
1. ഇഡ്ഡലി, ചമ്മന്തി/ 

- സാമ്പാർ ( 4 എണ്ണം) 
2. പുട്ട്, കടലക്കറി 
3. ദോശ, ചമ്മന്തി/ സാമ്പാർ 
4. മസാല ദോശ, ചമ്മന്തി/ 

- സാമ്പാർ 
5. നെയ് റോസ്റ്റ് ചമ്മന്തി/ 

- സാമ്പാർ 
6. പെറോട്ട 
7. ചപ്പാത്തി 
8. പൂരി 
9. ഇടിയപ്പം, വെജ് കറി 
10. അപ്പം, വെജ് കറി 
കറികൾ 
1. തക്കാളിക്കറി 
2. മിക്സഡ്വെജ് കറി 
3. ഗോപി മഞ്ജൂരി 

മുട്ടക്കറി 

മുട്ട റോസ്റ്റ് 
6. ഓംലെറ്റ് 
7. ബുൾസൈ 
8. മീൻ കറി 

മീൻ ഫ 
10. ചിക്കൻ കറി 
11. ചിക്കൻ ഫ 
12 . ചിക്കൻ റോസ്റ്റ് 
13. മട്ടൻ കറി 
14. മട്ടൻ ഫ 
15. മട്ടൻ റോസ്റ്റ് 
16. ബീഫ് കറി 
17. ബീഫ് ഫ 
18. ബീഫ് റോസ്റ്റ് 


- കിഴങ്ങുകറി 
- ഗ്രീൻപീസ് കറി 

കടലക്കറി 
22 . വെജ് കുറുമ 

- ചായ 150 മില്ലി 
24. കട്ടൻ ചായ 150 മില്ലി 
25. കോഫി 150 മില്ലി 

കട്ടൻ കാപ്പി 150 മില്ലി 
27 . പാൽ 150 മില്ലി 
28. ലെമൺ ടീ 
- ജിഞ്ചർ ടീ 
- ഗ്രീൻ ടീ 
31. ഹോർലിക്സ്/ ബോൺവിറ്റ 
ഉച്ചഭക്ഷണം 
1. ഊണ്( വെജ്) ( ചോറ്, പരിപ്പ്, 
- സാമ്പാർ , പുളിശ്ശേരി, മോര്, 
രസം, പപ്പടം, അച്ചാർ, 

അവിയൽ, തോരൻ, കൂട്ടുകറി) 
- ഊണും മീൻ കറിയും 
-- വെജ് ബിരിയാണി 
-- മുട്ട ബിരിയാണി 
5. ചിക്കൻ ബിരിയാണി 

-- ഫിഷ് ബിരിയാണി 
7. മട്ടൻ ബിരിയാണി 
8. ഫഡ് റൈസ്/ന്യൂഡിൽസ് 
ലഘുപാനീയങ്ങൾ/മിൽക്ക് ഷേക്ക് 
1. ലൈം ജൂസ് 
- ഓറഞ്ച് ജൂസ് 
-- ആപ്പിൾ ജൂസ് 
4. മുന്തിരി ജൂസ് 
5. പൈനാപ്പിൾ ജൂസ് 
- ക്യാരറ്റ് ജൂസ് 
-- മൊസാമ്പി ജൂസ് 
- വാനില ഷെയ്ക്ക് 
-- മാംഗോ ഷെയ്ക്ക് 
- ഷാർജ ഷെയ്ക്ക് 
11 . പിസ്ത ഷെയ്ക്ക് 
12. ബദാം ഷെയ്ക്ക് 

-- പപ്പായ ഷെയ്ക്ക് 
14. പാക്കേജ് ഡിംഗ്സ് എം .ആർ. എം.ആർ. എം.ആർ. 

പി . 
15 . വാട്ടർ 

എം .ആർ. എം . ആർ. എം .ആർ. 
പി . പി . 

പി . 
ഐസ്കീം/ ക്രൂട്ട് സലാഡ് 
1. ഫൂട്ട് സലാഡ് 
2. ഫൂട്ട് സലാഡ് വിത്ത് 

ഐസ്ക്രീം 
3. ഐസ്ക്രീംസ് എം .ആർ. എം . ആർ. എം . ആർ. 

- പി . പി . 

പി . 


9. 


മാ 


പി . 


344 


14th Nov, 2017) 


MEDICAL EDUCATION DEPARTMENT 


21 


നിബന്ധനകൾ 

നിർബ ന്ധ മായും പാലിച്ചി രി ക്ക ണം . ആരോഗ്യ 

വിദ്യാഭ്യാസ ആശുപത്രി എന്ന നിലയിൽ കരാറുകാരന്റെ 
1. ക്യാന്റീൻ നടത്തിപ്പിന്റെ കാലാവധി ധാരണാപത്രം 

കീഴിലുള്ള എല്ലാ ജീവ ന ക്കാരും ഉറപ്പായും 
ഒപ്പിടുന്ന തീയതി മുതൽ 1 വർഷം ആയിരിക്കും. 

അച്ചടക്കവും മാന്യതയും പുലർത്തേണ്ടതാണ്. ഇതിൽ 
2 . പ്രവൃത്തി പരിചയവും കഴിവും വിലയും മാനദണ്ഡ 

എന്തെങ്കിലും വീഴ്ചവരുത്തിയാൽ അത് ഗൗരവമായി 
മാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ്. 

കാണുകയും ആ ജീവനക്കാരനെതിരെ ഉചിതവും 

നിയമാനുസൃതവുമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കുന്ന 
| പ്രവർത്തനം തൃപ്തിക ര മ ല്ലെന്ന് കണ്ടാൽ കരാർ 

താണ്. 
കാലാവധിക്ക്മുമ്പ് ഒരു മാസത്തെ നോട്ടീസ് കാലാവധി 
നൽകി കരാർ അവസാനിപ്പിക്കുന്നതിന് പ്രിൻസിപ്പാളിന് 

13. ക്യാന്റീൻ പ്രവർത്തന സമയം സാധാരണ പ്രവൃത്തി 
അധികാരം ഉണ്ടായിരിക്കും. 

സമയങ്ങളിൽ രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി 

വരെയായിരിക്കും. പ്രഭാത ഭക്ഷണം രാവിലെ 7 മണി 
4. കരാർ ലഭിക്കുന്ന ആൾ/ സ്ഥാപനം താഴെ പറയുന്ന 

മുതൽ 10 മണി വരെയും ലഘു ഭക്ഷണം രാവിലെ 
ചാർജ്ജുകൾ ഒടുക്കാൻ ബാദ്ധ്യസ്ഥനാണ്. 

10 മണി മുതൽ 12 മണി വരെയും ഊണ് സമയം 
(1) ഡെപ്പോസിറ്റ് തുക ധാരണപത്രം ഒപ്പിടുന്ന തീയതി 

12 മണി മുതൽ 2 . 30 വരെയും ലഘു ഭക്ഷണം 
മുതൽ 5 ദിവ സ ത്തി നകം ഡെപ്പോസിറ്റ് തുക 

3 മണി മുതൽ 5 മണി വരെയും ആ യി രിക്കും. 
ഒടുക്കേണ്ടതാണ്. 

എന്നി രു ന്നാ ലും ക്യാന്റീൻ രാത്രി 8 മണിവരെ 

പ്രവർത്തിപ്പിക്കേണ്ടതാണ്. ഞായറാഴ്ച ക്യാന്റീൻ അവധി 
(2) വാടക - വാടക തുക എല്ലാ മാസവും 7 -ാം 

ദിവസമായിരിക്കും. 
തീയ തിക്കുമുമ്പ്ഓഫീസിൽ അടച്ചിരിക്ക ണം . 
മുടക്കം വരുന്നപക്ഷം ദിവസം... രൂപ കണക്കിന് 

14. ഡി. എം . ഇ ., പ്രിൻസിപ്പാൾ ഓഫീസ്, സൂപ്രണ്ട്ഓഫീസ് 
പിഴ ഒടുക്കേണ്ട താ ണ് . രണ്ടു മാസത്തിലധികം 

( എം . സി . എച്ച്. എസ്. എ . റ്റി .) എന്നി വി ട ങ്ങ ളില 
മുടക്കം വരുത്തുന്നപക്ഷം കരാർ റദ്ദാക്കപ്പെടുന്നതാണ്. 

ബന്ധപ്പെട്ട അധികാരികൾ വിതരണം ചെയ്ത് തിരിച്ചറിയൽ 

കാർഡ് ( കാലാവധി കഴിയാത്തവ) ധരിച്ചവർക്ക് മാത്രമേ 
(3 ) ലൈസൻസ് ഫീസ്. 

കുറഞ്ഞ നിരക്ക് ബാധ ക മാ കൂ . ജീവ ന ക്കാർ, 
(4) ഇലക്ട്രിസിറ്റി, വാട്ടർ ചാർജ്. 

വിദ്യാർത്ഥികൾ, എന്നിവരുടെ കുടും ബാം ഗ ങ്ങൾ, 

അതിഥികൾ എന്നിവർക്ക് പൊതു ജനങ്ങളുടെ നിരക്ക് 
(5) മറ്റു ചെലവുകൾ. 

ബാധകമായിരിക്കും. 
5. കെട്ടിടം, ആധുനിക സംവിധാ ന ത്തോടുകൂടിയുള്ള 

15. കാമ്പസിനുള്ളിൽ നടത്തുന്ന യോഗങ്ങൾ, പരീക്ഷകൾ, 
അടുക്കള, ഫർണിച്ചറുകൾ, ഇലക്ട്രിസിറ്റി ഉപകരണങ്ങൾ 

സമ്മേളന ങ്ങൾ എന്നിവയ്ക്ക് പൻസിപ്പാൾ, വകുപ്പ് 
എന്നി വ യുടെ അറ്റകുറ്റ പ്പ ണി കൾ കരാ റു കാ രൻ 

മേധാവികൾ എന്നിവരുടെ നിർദ്ദേശാനുസരണം അവർ 
ചെയ്യേണ്ടതാണ്. 

നിർദ്ദേശിക്കുന്ന സമയത്ത് കരാറുകാരൻ ഭക്ഷ ണ 
6. ധാരണാപത്ര ത്തിന്റെ കാലാവധി കഴി യു ന്ന തു വരെ 

പദാർത്ഥങ്ങൾ വിതരണംചെയ്യേണ്ടതാണ്. ഈ സൗകര്യം 
താത്പര്യപത്രത്തിൽ എഴുതിയിരിക്കുന്ന ആഹാരപദാർത്ഥ 

പൊതു അവധിദിവസങ്ങളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. 
ങ്ങളുടെ വിലയിൽ മാറ്റം വരുത്തുവാൻ പാടില്ല. 

16. ക്യാന്റീൻ പ്രവർത്തനങ്ങൾ പരി ശോ ധി ക്കു ന്ന തിന് 
7. Meionen33 reismolo8 (Building fixtures & fittings) 

ക്യാന്റീൻ കമ്മിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കും. കൂടാതെ 
യാതൊ രു വിധ മാറ്റ ങ്ങളും വരു ത്തു വാൻ പാടില്ല . 

ആഹാര പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം, ശരിയായ 
എന്നിരുന്നാലും ക്യാന്റീൻ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി 

വൃത്തിയാക്കൽ, പാചകം, വിതരണം ചെയ്യൽ എന്നിവ 
താത്കാലികമായി ഘടനയിൽ മാറ്റം വരുത്താവുന്നതാണ്. 

പരിശോധിക്കുന്നതിനും ഉത്തരവാദിത്വപ്പെട്ട ജീവനക്കാരെ 

നിയോഗിക്കും. 
8. കരാർ കാലയളവിൽ സർക്കാർ വസ്തു വകകളിൽ 
എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ ആയതിന്റെ 

17. ക്യാന്റീൻ നടത്തിപ്പിനാവശ്യമായ എല്ലാ നിയമപരമായ 
വില നിരതദ്രവ്യത്തിൽ നിന്നും ഈടാക്കുന്നതാണ്. 

- നടപടികളും ചെയ്യേണ്ടത് കരാറുകാരന്റെ ഉത്തരവാദി 
നിര ത ദ വ്യം തിക യാതെ വരുന്നപക്ഷം റവന 

ത്വമാണ്. 
റിക്കവറി നടപടിക്രമങ്ങൾ സ്വീകരിച്ച് നഷ്ടം നികത്തു 18. പാൻ മസാലകൾ, മദ്യം , സിഗരറ്റ്, മറ്റു ലഹരിവസ്തുക്കൾ 
ന്നതാണ്. 

മുത ലാ യ വ ഒരു കാ ര ണ വ ശാലും ക്യാന്റീനിൽ 

വിൽക്കാനോ സൂക്ഷിക്കാനോ ഉപ യോ ഗിക്കാനോ 
- 9. ക്യാന്റീനിൽ കരാറുകാരന്റെ ചെലവിൽ വിലവിവരപ്പട്ടിക 

പാടു ള്ള ത ല്ല . മറിച്ച് കണ്ട ത്തു ന്ന പക്ഷം മുൻകൂർ 
നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ടതാണ്. 

നോട്ടീസ് കൂടാതെ കരാർ അവസാനിപ്പിക്കു ന്ന താ 
10. കരാറിൽ പറഞ്ഞിട്ടുള്ളതല്ലാത്ത മറ്റൊരു ഭക്ഷണസാധന 

യിരിക്കും. 
സാമഗ്രികളും വിൽക്കുവാൻ പാടുള്ളതല്ല. 

19 . ക്യാന്റീൻ കെട്ടിടവും പരിസരവും അതീവ വൃത്തിയോടെ 
11. ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റുമാലിന്യങ്ങളും അതാതുദിവസം 

സൂക്ഷിക്കേണ്ടതാണ്. 
തന്നെ നിർമാർജ്ജനം ചെയ്യു ന്ന തിനുള്ള ബാധ്യത 

- 20 . ക്യാന്റീൻ കരാർ ലഭിക്കുന്ന ആൾ ടി കരാർ മറ്റൊരു 
കരാറുകാരനിൽ നിക്ഷിപ്തമാണ്. 

വ്യക്തിക്കോ സ്ഥാപനത്തിനോ കൈമാറ്റം ചെയ്യാൻ 
12 . ക്യാന്റീന്റെ സുഗമ മായ നടത്തിപ്പിന് ആവ ശ്യ മായ 

പാടുള്ളതല്ല . 
പ്രായപൂർത്തിയായ ജീവനക്കാരെ കരാറുകാരൻ നിയമിക്കണം. 
ജീവനക്കാർക്ക് യൂണിഫോം, തിരിച്ചറിയൽ കാർഡ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, 

( ഒപ്പ്) 
മാസാമാസം ആരോഗ്യപരിശോധന എന്നിവ കരാറുകാരൻ - തിരുവനന്തപുരം. 

പ്രിൻസിപ്പാൾ. 


345 


14th Nov. 2017] 


MEDICAL EDUCATION DEPARTMENT 


പാർട്ട് എ 


- 1. 


ദർഘാസ് സമർപ്പിക്കുന്ന ആളിന്റെ/ 
സ്ഥാപനത്തിന്റെ പേര് 


2 . 


വിലാസം 


ഫോൺ നമ്പർ 


പ്രവർത്തി പരിചയം 
( സാക്ഷ്യപ്രതങ്ങൾ ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്) 


ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന 
പ്രവർത്തികൾ ഏതെങ്കിലും 
ഉണ്ടെങ്കിൽ വിശദവിവരം 


ലേബർ ലൈസൻസ് നമ്പർ 


- ജി.എസ്. ടി . നമ്പർ 


സഹകരണ സ്ഥാപനമാണെങ്കിൽ 
രജിസ്റ്റർ നമ്പർ 


പാർട്ട് ബി 


മേൽ പറഞ്ഞവ ആവശ്യപ്പെട്ടിരിക്കുന്ന അളവിലും തൂക്കത്തിലും നിബന്ധനകൾക്കനുസരിച്ച് വിതരണം ചെയ്ത 
കൊള്ളാമെന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു . 


സീൽ 


പേരും വിലാസവും 


346 


